Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


s 
- 
കേരള 


GOVERN 


ക്കാർ 


രള സർക്ക 
NMENT OF 


മ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2017 ഫെബ്രുവരി 28 
28th February 2017 

1192 കുംഭം 16 
16th Kumbham 1192 
1938 ഫാൽഗുനം 9 
9th Phalguna 1938 


Vol. VI J 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


PATHANAMTHITTA DISTRICT 


ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം ടി തടികൾ 
സ്വന്തം ചിലവിൽ ആർക്കും നഷ്ടമുണ്ടാക്കാതെ ടി 
സ്ഥലത്തുനിന്നും നീക്കം ചെയ്യേണ്ടതാണ്. സാധാരണ 
സർക്കാർ 

ലേലം 
സംബന്ധിച്ച് എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും 
ബാധകമായിരിക്കും. 

കമ ഇനം ഉയരം വ്യാസം m 
നമ്പർ 


ലേലപ്പരസ്യം 
നമ്പർ സി7 -113011 /2017 . 

2017 ഫെബ്രുവരി 9 . 
- പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ കോട്ടാങ്ങൽ 
വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 32 - ൽ റീസർവേ 343 / 9 - ൽപ്പെട്ട 
സർക്കാർ പുറമ്പോക്ക് സ്ഥലത്ത് അ പ കടാ വ സ്ഥ യിൽ 
നിന്നിരുന്ന രണ്ട് മഴ മരങ്ങളും ഒരു തേക്ക് മരവും ചുവടെ 
മുറിച്ചുമാറ്റി കോട്ടാങ്ങൽ വില്ലേജാഫീസ് പരിസരത്ത് സൂക്ഷിച്ചി 
ട്ടു ള്ള താ ണ് . ടി മര ങ്ങൾ 28 - 2 - 2017 - ൽ 10 .30 മണിക്ക് 
ജില്ലാകളക്ടറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യം കെട്ടിവച്ച് 

ലേല ത്തിൽ പങ്കെടു ക്കേ ണ്ട തു മാ ണ് . ഏറ്റവും കൂടു തൽ 
തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ലേലത്തുക മുഴു വൻ 
നികുതി ഉൾപ്പെടെ അപ്പോൾതന്നെ അടയ്ക്കേണ്ടതുമാണ്. 


മഴമരം 


202 cm 


1 . 820 


- 2 


0.932 


മഴമരം 142 cm 
തേക്ക് മരം 103 cm 


0.411 


കളക്ടറേറ്റ്, 
പത്തനംതിട്ട. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


